Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N )/ 634/ 2018- 20 


Re 


GOVERNN 


| 
കേര 


രള സർക 
NMENT OF 


ർL 
ർക്കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2020 ജനുവരി 7 
7th January 2020 
- 1195 ധനു 22 
22nd Dhanu 1195 


നമ്പർ 


Vol. IX 


No . 


Thiruvananthapuram , 

Tuesday 


1941 പൌഷം 17 
17th Pousha 1941 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


KERALA GAZETTE 


[PART IV 


കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 

സേവനാവകാശ നിയമം- 2012 


വിജ്ഞാപനം 


നമ്പർ ജി2 - 6660/ 11 . 


2019 ഡിസംബർ 4. 


കേരള സംസ്ഥാന സേവനാവകാശനിയമം [2011 27 - 10 - 2012 തീയതിയിലെ സ . ഉ . ( പി ) നമ്പർ 56 / 2012 / ഉ . ഭ. പ . വ .) ചട്ടം 
6 അനുസരിച്ച് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് താഴെ പറയുന്ന വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു . 


ആഫീസിന്റെ പേര് 


ചീഫ് എക് സി ക്യൂ ട്ടീവ് ആ ഫീ സ റുടെ കാര്യാ ലയം 
കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 


ചീഫ് ആഫീസിന്റെ പരിധിയിൽ 

വരുന്ന സേവനങ്ങൾ 


സേവനം ലഭ്യമാകുന്നതിനുള്ള നിശ്ചിത 

സമയപരിധി 


അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്കുള്ള 
ചികിത്സാധനസഹായം 


4 മാസം ( അ പേക്ഷ പൂ ർ ണ്ണവും മതി യാ യ രേഖ കളും 
പ്രമാണങ്ങളും അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ളപക്ഷം) 


അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്കുള്ള 
അപകട ചികിത്സാധനസഹായം 


4 മാസം ( അ പേക്ഷ പൂ ർ ണ്ണവും മതി യാ യ രേഖ കളും 
പ്രമാണങ്ങളും അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ളപക്ഷം) 


അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾ സ്വാഭാവിക 
മര ണ മ ടയുന്നപക്ഷം അവകാശിക്കുള്ള 
ധനസഹായം 


2 മാസം ( അ പേക്ഷ പൂ ർണ്ണവും മതി യാ യ രേഖ കളും 
പ്രമാണങ്ങളും അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ളപക്ഷം) 


അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾ അപകടം മൂലം 
മരണമടഞ്ഞാൽ അവകാശികൾക്ക് ലഭിക്കുന്ന 
ധനസഹായം 


4 മാസം ( അ പേക്ഷ പൂർണ്ണവും മതി യായ രേഖ കളും 
പ്രമാണങ്ങളും അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ളപക്ഷം) 


പെൻഷൻ 


3 മാസം ( അ പേക്ഷ പൂർണ്ണവും മതി യായ രേഖ കളും 
പ്രമാണങ്ങളും അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ളപക്ഷം) 


അവശതാ പെൻഷൻ 


3 മാസം ( അ പേക്ഷ പൂർണ്ണവും മതി യാ യ രേഖ കളും 
പ്രമാണങ്ങളും അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ളപക്ഷം) 


7 


സ്വയം വിരമിക്കൽ പെൻഷൻ 


3 മാസം ( അ പേക്ഷ പൂർണ്ണവും മതി യായ രേഖ കളും 
പ്രമാണങ്ങളും അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ളപക്ഷം) 


നിയുക്ത ഉദ്യോഗസ്ഥൻ സീനിയർ സൂപ്രണ്ട്. 


ഒന്നാം അപ്പീൽ അധികാരി- ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസർ (എച്ച്. ക്യു .). 


രണ്ടാം അപ്പീൽ അധികാരി - ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


ഓരോ സേവനവും ലഭിക്കുന്നതിന് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ 


1. ചികിത്സാ ധനസഹായം: - കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ കുറഞ്ഞത് 2 വർഷത്തെ അംഗത്വമുള്ള 
തൊഴിലാളികൾക്ക് ചികിത്സാ ധ ന സ ഹായത്തിന് അപേക്ഷിക്കുവാൻ അർഹതയുണ്ടായിരിക്കും. സർക്കാർ ജീവനക്കാർക്ക് 
ചികിത്സാ ധനസഹായം അനുവദിക്കുന്നതിനായി സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ആശുപത്രികളിൽ ചികിത്സ തേടേണ്ടതാണ്. തുടർന്ന് 
ജില്ലാ ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദിഷ്ട ഫോമിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം ചികിത്സയ്ക്കായി 
വാങ്ങിയ മരുന്നുകളുടെ ബില്ലുകളുടെ ഒറിജിനൽ ( ബില്ലുകളിൽ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം) ഏത് രോഗമാണെന്ന് 
തെളിയിക്കുന്ന സിവിൽ സർജ നിൽ കുറയാത്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സ്വകാര്യ ആശു പത്രി യി ലേക്ക് റഫർ 
ചെയ്തിട്ടു ണ്ടെ ങ്കിൽ അത് സംബ ന്ധിച്ച സിവിൽ സർജന്റെ സർട്ടിഫിക്കറ്റ്, ഉട മയുടെ ലീവ് സർട്ടിഫിക്കറ്റ് എന്നിവ 
അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. 


510 


7th JAN . 2020 ] 


KERALA GAZETTE 


2. അപകട ചികിത്സാ ധനസഹായം: ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ്ജ് ചെയ്ത് 60 ദിവസത്തിനകം നിർദ്ദിഷ്ട 
ഫോറത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഒറിജിനൽ ബില്ല്, ചികിത്സാ സർട്ടിഫിക്കറ്റ്, 
വാഹനം അപകടത്തിൽപ്പെട്ടു എന്നുള്ള തൊഴിലുടമയുടെ കത്ത്, എഫ്. ഐ . ആർ., ഡവിംഗ് ലൈസൻസ് എന്നിവയുടെ 
പകർപ്പുകൾ ഉൾപ്പെടുത്തേണ്ടതാണ് ( 2 സെറ്റ് അപേക്ഷ ഹാജരാക്കേണ്ടതാണ്). 


3. സ്വാഭാവിക മരണാനന്തര ധന സഹായം: - ജില്ലാ ആഫീസുകളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദിഷ്ട ഫോമിൽ 
മരണപ്പെട്ട തൊഴിലാളിയുടെ നോമിനി ബന്ധപ്പെട്ട ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. 
അപേക്ഷയോടൊപ്പം മരണസർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, മരണമടഞ്ഞ തൊഴിലാളിയുടെ പേര് ഉൾപ്പെട്ടിരിക്കുന്ന റേഷൻകാർഡിന്റെ 
പകർപ്പ്, അപേക്ഷ നൽകിയ ആളും മരണമടഞ്ഞ ആളും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന വില്ലേജ് ആഫീസർ നൽകിയ 
സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, എംപ്ലോയർ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം. 


4. അപകട മരണാനന്തര ധനസഹായം: - അപകടംമൂലം മരണമടയുന്ന തൊഴിലാളിയുടെ നോമിനി ജില്ലാ ആഫീസുകളിൽ 
നിന്നും ലഭിക്കുന്ന നിർദ്ദിഷ്ട ഫോമിൽ ബന്ധപ്പെട്ട ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. 
സ്വാഭാവിക മരണാനന്തരധനസഹായത്തിന് ഹാജരാക്കേണ്ടുന്ന രേഖകൾ കൂടാതെ എഫ്. ഐ . ആർ.- ന്റെ പകർപ്പ്, പോസ്റ്റുമോർട്ടം 
റിപ്പോർട്ടിന്റെ പകർപ്പ് എന്നിവ കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. 


- 5 . പെൻഷൻ: - കുറഞ്ഞത് 8 ( 71/2 വർഷം സർവ്വീസുണ്ടെങ്കിലും പരിഗണിക്കും) വർഷമെങ്കിലും ക്ഷേമ നിധിയിൽ 
അംഗത്വവും 60 വയസ് പൂർത്തിയാക്കി സർവ്വീസിൽ നിന്നും പിരിഞ്ഞ തൊഴിലാളി ജില്ലാ ആഫീസുകളിൽ നിന്നും ലഭിക്കുന്ന 
നിർദ്ദിഷ്ട ഫോമിൽ 60 ദിവസത്തിനകം ബന്ധപ്പെട്ട ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. 
അപേക്ഷയോടൊപ്പം തൊഴിലാളി സൂപ്പർ അന്വേഷനിൽ ജോലിയിൽ നിന്നു പിരിഞ്ഞു എന്ന് കാണിക്കുന്ന തൊഴിലുടമയുടെ 
സർട്ടിഫിക്കറ്റ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വയസ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, നോമിനേഷൻ ഫോം , 
ഐഡന്റിറ്റി കാർഡ് എന്നിവയുടെ ഒറിജിനലും സമർപ്പിക്കണം. 


6. അവശത പെൻഷൻ: - ജില്ലാ ആഫീസുകളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദിഷ്ട ഫോമിൽ അപേക്ഷ സമർപ്പിക്കണം. 
അപേക്ഷയോടൊപ്പം പൂർണ്ണ അവശത തെളിയിക്കുന്നതിനുള്ള മെഡിക്കൽ ബോർഡിന്റെ ഡിസെബിലിറ്റി, നോമിനേഷൻ, ഐഡന്റിറ്റി 
കാർഡ് എന്നിവയുടെ ഒറി ജി നലും തൊഴി ലാളി അ വ ശ ത കാരണം ജോലി യി യിൽ നിന്നും പിരിഞ്ഞു എന്ന് 
കാണിക്കുന്ന തൊഴിലു ട മയുടെ സർട്ടിഫിക്കറ്റ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വയസ് തെളിയിക്കുന്ന തിനുള്ള 
സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. 


7. സ്വയം വിരമിക്കൽ പെൻഷൻ: -- 8 വർഷത്തെ സർവ്വീസ് പൂർത്തിയാക്കുകയും 55 വയസ്സിൽ സ്വയം വിരമിക്കുകയും 
ചെയ്യുന്ന എല്ലാ ടേബിളിലുമുൾപ്പെട്ട തൊഴിലാളികൾക്ക് പ്രതിമാസം മിനിമം ? 1,100 പെൻഷൻ ലഭിക്കുന്നതാണ്. പെൻഷൻ 
അപേക്ഷയോടൊപ്പം നൽകുന്ന രേഖകൾ എല്ലാം ചേർത്ത് നിർദ്ദിഷ്ട ഫോറത്തിൽ ജില്ലാ ഓഫീസർക്ക് അപേക്ഷ 
സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ സ്വയം വിരമിക്കുന്നു എന്ന് തൊഴിലാളി സത്യവാങ്മൂലം നൽകേണ്ടതാണ്. (2 സെറ്റ് അപേക്ഷ 
ഹാജരാക്കണം) . 


അപ്പീൽ അപേക്ഷകൾ തീർപ്പുകൽപ്പിക്കുന്നതിനുള്ള സമയപരിധി 3 മാസം. 


ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസുകൾ 


തിരുവനന്തപുരം 


കൊല്ലം 


പത്തനംതിട്ട 


ആലപ്പുഴ 


കോട്ടയം 


ഇടുക്കി 


എറണാകുളം 


ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം 
ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം 
ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം 
ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം 

ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം 
6. ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം 

ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം 
- ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം 
ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം 
ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം 
- ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം 
ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം 
ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം 
ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം 


|||||||||||||| 


തൃശൂർ 


മലപ്പുറം 


കോഴിക്കോട് 


വയനാട് 


പാലക്കാട് 


കണ്ണൂർ 


കാസറഗോഡ് 


511 


KERALA GAZETTE 


[PART IV 


ബോർഡിന്റെ ജില്ലാ ഓഫീസുകളിലെ നിയുക്ത ഉദ്യോഗസ്ഥൻ ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസർ/അഡീ. ജില്ലാ 
എക്സിക്യൂട്ടീവ് ആഫീസർ. 


അപ്പീൽ അധികാരി ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസർ (എച്ച്. ക്യു .). 


രണ്ടാം അപ്പീൽ അധികാരി - - ചീഫ് എക്സിക്യൂട്ടീവ് ആഫീസർ, കൊല്ലം. 


ജില്ലാ ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ സമയപരിധി 


-- 1. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമ നിധി അംഗ ങ്ങളാ യിട്ടുള്ള തൊഴിലാളികൾക്കുള്ള റീ ഫണ്ട്: - 3 മാസം 
(അപേക്ഷ പൂർണ്ണവും മതിയായ രേഖകളും പ്രമാണങ്ങളും അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ളപക്ഷം). 


- 2. വാഹനങ്ങൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകൽ: - ഒരാഴ്ച (പൂർണ്ണവും മതിയായ രേഖകളും പ്രമാണങ്ങളും ഉൾപ്പെ 
ടെയുള്ളഅപേക്ഷ സമർപ്പിക്കുകയും കുടിശ്ശിക പൂർണ്ണമായും ഒടുക്കു വരുത്തുകയും ചെയ്തപക്ഷം). 


3. തൊഴിലാളിയുടെ പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായം: - 1 മാസം (അപേക്ഷ പൂർണ്ണവും അപേക്ഷയോടൊപ്പം 
മതിയായ രേഖകളും പ്രമാണങ്ങളും സമർപ്പിക്കുന്നപക്ഷം). 


- 4. സ്കോളർഷിപ്പ്: - 1 മാസം (അപേക്ഷ പൂർണ്ണവും അപേക്ഷയോടൊപ്പം മതിയായ രേഖകളും പ്രമാണങ്ങളും 
സമർപ്പിക്കുന്നപക്ഷം). 


- 5. പ്രസവാനുകൂല്യം: - 1 മാസം (അപേക്ഷ പൂർണ്ണവും അപേക്ഷയോടൊപ്പം മതിയായ രേഖകളും പ്രമാണങ്ങളും 
സമർപ്പിക്കുന്നപക്ഷം). 


ഓരോ സേവനങ്ങളും ലഭിക്കുന്നതിന് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ 


- 1. റീഫണ്ട്: - ജില്ലാ ആഫീസുകളിൽനിന്നും ലഭിക്കുന്ന നിർദ്ദിഷ്ട ഫോമിൽ ബന്ധപ്പെട്ട ജില്ലാ എക്സിക്യൂട്ടീവ് 
ആഫീസർക്ക് തൊഴിലാളി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം ഐഡന്റിറ്റി കാർഡിന്റെ ഒറിജിനൽ, ഡവിംഗ് 

ലൈസൻസ് ബാഡ്ജിന്റെ കോപ്പി, മരണപ്പെട്ടതാണെങ്കിൽ ( നോമിനേഷൻ ഫോം ഇല്ലാത്ത സാഹചര്യത്തിൽ) തഹശീൽദാരിൽ 
നിന്നുള്ള അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്, തൊഴിലുടമ നൽകുന്ന വിടുതൽ സർട്ടിഫിക്കറ്റ് 60 വയസ്സ് പൂർത്തീകരിച്ചാണ് 
സർവ്വീസിൽ നിന്നും വിരമിക്കുന്നതെങ്കിൽ തൊഴിലാളിയുടെ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ കോപ്പി എന്നിവ ഉൾപ്പെടെ 
ബന്ധപ്പെട്ട ജില്ലാ എക്സിക്യൂട്ടീവ് ആഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. 

2. വാഹനങ്ങൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകൽ: - വാഹനം കൈമാറ്റം ചെയ്തതിന്റെ രേഖയും വെള്ളപേപ്പറിൽ 
എഴുതി തയ്യാറാക്കിയ അപേക്ഷയും വാഹ ന ത്തിന് നില വിൽ ക്ഷേമ നിധി അടച്ചുകൊണ്ടിരുന്ന ജില്ല യിലെ ജില്ലാ 
എക്സിക്യൂട്ടീവ് ആഫീസർക്ക് സമർപ്പിക്കണം. 


3. തൊഴിലാളിയുടെ പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായം: - ജില്ലാ ആഫീസുകളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദിഷ്ട 
ഫോമിനോടൊപ്പം കുടുബാംഗങ്ങളുടെ പേരും ബന്ധവും ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ പേജിന്റെ പകർപ്പ്, വിവാഹ സർട്ടിഫി 
ക്ക റ്റിന്റെ പകർപ്പ്, മേൽ വിലാസത്തിൽ വ്യത്യാസമു ണ്ട ങ്കിൽ വില്ലേജ് ഓഫീ സറുടെ സർട്ടിഫിക്കറ്റും 
ഹാജരാക്കണം. 


- 4. കോളർഷിപ്പ്: ജില്ലാ ആഫീസുകളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദിഷ്ട ഫോമിൽ അപേക്ഷ സമർപ്പിക്കണം. ഏത് 
സാമ്പത്തിക വർഷത്തേക്കുള്ള സ്കോളർഷിപ്പിനാണോ അപേക്ഷിക്കുന്നത് അതിന് തൊട്ടുമുൻപ് പഠിച്ചിരുന്ന കോഴ്സിന്റെ മാർക്ക് 
ലിസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സ്കൂൾ/ കോളേജ് മേലധികാരിയുടെ സാക്ഷ്യപത്രവും ഹാജരാക്കണം. 


5. പ്രസവ ധനസഹായം: - ജില്ലാ ആഫീസുകളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദിഷ്ട ഫോമിൽ പ്രസവത്തിനുശേഷം 
90 ദിവസത്തിനകം ജില്ലാ ആഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഹാജരാക്കണം. 


അപ്പീൽ അപേക്ഷകൾ തീർപ്പുകൽപ്പിക്കുന്നതിനുള്ള സമയപരിധി 3 മാസം. 


- ( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ആഫീസർ. 


512 


